Kerala Gazette No. 30 dated 29th July 2014 . 
PART I 


GOVER 


LIVMENT OF 


കേരള സർക്കാർ 


ധനകാര്യ (എസ്റ്റാ- സി ) വകുപ്പ് 


കരട് വിജ്ഞാപനം 


നമ്പർ- 94453 /എസ്റ്റാ 


സി.3 / 12 / ധന. 


2014 ജൂ 


ലൈ 5 . 


കോട്ടയം ജില്ല യിൽ ചങ്ങ നാ ശ്ശേ രി കേന്ദ്രമാക്കി പെൻഷൻ വിത രണം 
കാര്യക്ഷമമായും സുഗമമായും നടത്തുന്നതിലേക്കായി ഒരു പുതിയ പെൻഷൻ 
പേയ്മെ ന്റ് സബ് ട്രഷറി ഈ വിജ്ഞാ പനം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടു ത്തി യ തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതൽ 
പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


വി . സോമസുന്ദരൻ, 
ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


